മാര്‍ത്തോമ്മാദ്രീഫായുടെ ദൂക്റാനയും അസ്ഥിമറ്റവും 


ഭാരതസഭാസ്ഥാപകനായ മാര്‍ത്തോമ്മാശ്ലീഹായുടെ ഓര്‍മ്മപ്പെരുന്നാള്‍ ഓര്‍ത്തഡോക്സ്‌ സുറിയാനി 
ക്കാരും സീറോ മലബാര്‍ കത്തോലിക്കരും കല്‍ദായ കത്തോലിക്കരും പൌരസ്ത്യ സുറിയാനിക്കാരും 
(കല്‍ദായ) ജൂലൈ 3 നും ലത്തീന്‍ കത്തോലിക്കര്‍ ഡിസമ്പര്‍ 21 നും (1972 മുതല്‍ ജൂലൈ 3) ഗ്രീക്കു സഭ 
ഒക്ടോബര്‍ € നും ആചരിക്കുന്നു. ജൂലൈ 3 പെരുന്നാളിന്‌ കേരളീയര്‍ 'തോറാന' (ദുക്റാന എന്ന കല്‍ദായ 
സുറിയാനി പദത്തിന്റെ തല്‍ഭവം) എന്നാണ്‌ പറഞ്ഞുവന്നതു. ഓര്‍ത്തഡോക്സ്‌ സഭാ കലണ്ടറില്‍ ഡിസമ്പര്‍ 
21 മാര്‍ത്തോമ്മാശ്ലീഹായുടെ പെരുന്നാളായി ചേര്‍ക്കുകയും ചില പള്ളികളില്‍ ആചരിക്കുകയും ചെയ്തു വരു 
ന്നുണ്ട്‌. ഈ നടപടിക്ക്‌ വലിയ പഴക്കമില്ല. ഈ സഭയുടെ റോമന്‍ ബന്ധത്തിന്റെ അവശിഷ്ടമായി ഇക്കാര്യം 
തീര്‍ന്നിരിക്കുന്നു. 


ഇതു സംബന്ധിച്ചു നമ്മുടെ തെറ്റായ ധാരണകളുടെ മാതൃകയായി രണ്ടു വിജ്ഞാനകോശത്തിൽ നിന്നു്‌ 
ഉദ്ധരിക്കട്ടെ. 


1) മാര്‍ത്തോമ്മാ ശ്ലീഹാ: ... 4-ാം നൂറ്റാണ്ടില്‍ ഭാതികാവശിഷ്ടം എഡേസായിലേക്ക്‌ കൊണ്ടുപോ 
യത്രേ. പുതുഞായറാഴ്ചയും ഡിസം.1&, 21 നും ജൂലൈ 3 നും അദ്ദേഹത്തിന്റെ ഓര്‍മ്മപ്പെരുന്നാള്‍ നടത്തുന്നു. 
രണ്ടാമത്തേതു്‌ രക്തസാക്ഷിത്വമരണം. മൂന്നാമത്തേത്‌ എഡേസായിലേക്ക്‌ തിരുശേഷിപ്പുകള്‍ കൊണ്ടുപോയ 
ദുക്റോനോ. (ഫാ.ഡോ. ജോസഫ്‌ ചീരന്‍, സഭാചരിത്രവിജ്ഞാനകോശം, കോട്ടയ്ക്കല്‍ പബ്ലീഷേഴ്സ, മാങ്ങാനം, 
2007.പേ. 409, 620) 


2) ദുക്‌റോനോ: ... മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ തിരുശേഷിപ്പ്‌ മൈലാപ്പൂരില്‍നിന്നു' ഉറഹായിലേക്ക്‌ 
കൊണ്ടുപോയതിന്റെ അനുസരണം മലങ്കരസഭയില്‍ ആചരിക്കുന്നത്‌ ജൂലായ്‌ 3 നാണ്‌. (മലങ്കര ഓര്‍ത്ത 
ഡോക്സ്‌ സഭാവിജ്ഞാനകോശം, ഓര്‍ത്തഡോക്സ്‌ സെമിനാരി, കോട്ടയം, 1993. പേ.404. 


ജൂലൈ 3 പെരുന്നാള്‍ ഒഴിവാക്കി, ഡിസമ്പര്‍ 21 മാത്രം ആചരിക്കത്തക്ക വിധം ഒരു പരിശ്രമം 
ഒര്‍ത്തഡോക്സ്‌ സഭാകലണ്ടര്‍ പ്രസിദ്ധീകരണ ചുമതല കയ്യാളുന്നവര്‍ ചെയ്തു. ഈദുശചുമതലകളില്‍ എത്തി 
പ്പെടുന്നവര്‍ മതിയായ പരിശോധനയോ അന്വേഷണമോ കൂടാതെ ഇത്തരം ചില മാറ്റങ്ങളോ തിരുത്തലു 
കളോ ചെയ്തതിനാല്‍ അനേകര്‍ക്ക്‌ വഴിതെറ്റിയതിനും അനാവശ്ൃതര്‍ക്കങ്ങള്‍ ഉത്ഭവിച്ചതിനും ചരിത്രമുണ്ട്‌. 


'മാറാനായ്‌ എന്ന നിലയില്‍ ആചരിച്ചു വന്ന ജൂലൈ 3 ദുക്റാനപ്പെരുന്നാള്‍ 1983 മുതല്‍ 'മാറാ 
നായ പോലെ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭാ കലണ്ടറില്‍ വന്നു. ഡിസമ്പര്‍ 21 ആണ്‌ ശ്ലീഹായുടെ ചരമ 
ദിനം എന്ന വാദവുമായി ചില ലേഖനങ്ങള്‍ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടു (മലങ്കരസഭ 1983 ഡിസ. 1984 
ഫെബ്രവരി, മെയു, ജൂണ്‍, സെപ്റ്റമ്പര്‍ ലക്കങ്ങള്‍) സഭയുടെ ഓദ്യോഗിക മുഖപത്രമായ മലങ്കരസഭ മാസിക 
1984 ജൂലൈയിലെ വിശേഷദിവസങ്ങളുടെ പട്ടികയില്‍ നിന്നു ദുക്കറാന ഒഴിവാക്കി. 


മലങ്കരസഭ മാസികയിലും ഇതര ഗ്രന്ഥങ്ങളിലും നിരത്തപ്പെടുന്ന വസ്തുതകള്‍ എറെക്കുറെ ഇങ്ങനെ 
സംഗ്രഹിക്കാം. 


1 മാര്‍ത്തോമ്മാ ശ്ലീഹാ ഡിസമ്പര്‍ 18 നു കുന്തമേല്‍ക്കുകയും 21 ന മരിക്കുകയും ചെയ്തു. ഈ 
ദിവസങ്ങള്‍ ഇന്‍ഡ്യാക്കാര്‍ പൂര്‍വ്വകാലം മുതല്‍ ആചരിച്ചുവരുന്നു. 


2 ജൂലൈ 3 തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ്‌ എഡേസായിലേക്ക്‌ കൊണ്ടുപോയി അവിടെ 
സ്ഥാപിച്ചതിന്റെ ഓര്‍മ്മ മാത്രമാണ്‌. പൌരസ്ത്യ കാതോലിക്കാ സിംഹാസനത്തിൻ കീഴില്‍ തിരുശേ 
ഷിപ്പ്‌ സ്ഥാപിച്ചതിന്റെ ഓര്‍മ്മയ്ക്ക്‌ ഒരു പെരുന്നാള്‍ ഉത്ഭവിച്ചു. ആ സിംഹാസനത്തിന്റെ കീഴിലായി 
രുന്ന മലങ്കരസഭയിലും ആ പെരുന്നാള്‍ നടപ്പായി. ഇതു പേര്‍ഷ്യന്‍ സഭാ മേധാവിത്വം നിര്‍ബന്ധിതമാ 
ക്കിയതാണ്‌. 


3 മേല്പറഞ്ഞ കാരണത്താല്‍ ഇവിടെ യഥാര്‍ത്ഥ ചരമദിനത്തിന്റെ (ഡിസ.21) ഓര്‍മ്മ മങ്ങി 
പ്പോയി. 


4 സുറിയാനി സഭാ ചരിത്രകാരന്മാരും മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭാംഗങ്ങളായ പ്രഗത്ഭമതി 
കളും മറ്റം ഡിസ.21 മരണവാര്‍ഷിക ദിനമെന്നും ജൂലൈ 3 അസ്ഥിമാറ്റത്തിന്റെ ഓര്‍മ്മയെന്നും പറ 
ഞ്ഞിട്ടുണ്ടു. നിലവിലുള്ള പെരുന്നാള്‍ പ്രാര്‍ത്ഥനക്രമത്തിലും (മലയാളം) മറ്റും ഇങ്ങനെതന്നെ പറയുന്നു. 


മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ തിരുശേഷിപ്പുകള്‍ എഡേസ്സായിലേക്കു മാറ്റി സ്ഥാപിച്ചു എന്നും അതിന്റെ 
പേരില്‍ ജൂലൈ 3 ൯ അവിടെ ഒരു പെരുന്നാള്‍ കൊണ്ടാടുവാന്‍ കല്പന ഉണ്ടായി എന്നുമാണല്ലോ പറയപ്പെട്ട 
ന്നതു്‌. (കിഴക്കിന്റെ കാതോലിക്കായുടെ നേതൃത്വം ഇന്‍ഡ്യന്‍ സഭ സ്വീകരിച്ചിരുന്നതിനാല്‍ ഇവിടെയും അപ്ര 
കാരം പെരുന്നാള്‍ നിര്‍ബന്ധമാക്കിയത്രേ! കിഴക്കിന്റെ കാതോലിക്കായും ഈ സഭയുമായുള്ള ബന്ധത്തെ 


പ്പറ്റി നിലവില്‍ വന്ന തെറ്റ ധാരണകള്‍ സഭ വളരുന്നു എന്ന ഗ്രന്ഥത്തില്‍ (പേ.67) റവ.ഫാ.ഡോ.വി.സി.ശ 
മുവേല്‍ തിരുത്തുന്നുണ്ടു്‌.) മാര്‍ അപ്രേമിന്റെ ഗീതത്തിലുള്ള ഒരു ഭാഗമാണ്‌ പലരും ഇതിനു തെളിവായി കാണി 
ക്കുന്നതു. എന്നാല്‍ തീയതി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. ൧൧0൩ മടടശ്ഇട 010൦ 21695 എന്നു പരിഭാഷ 
യുള്ള ഭാഗമാണു്‌ ആധാരം. മൂലകൃതി സുറിയാനിയാണല്ലോ. “കഹനാ അവദ്ദ്‌ സഹാ എന്നാണ്‌ മൂലത്തില്‍. 
സഹാ എന്നതിന്‌ ആഘോഷം, ആഘോഷത്തോടെയുള്ള പരിയാത്ര എന്നെല്ലാമേ അര്‍ത്ഥമുള്ള. 
പെരുന്നാള്‍ എന്ന വാര്‍ഷികാഘോഷത്തിന്‌ ഏദാ, അദ്‌ ഏദാ, ദുക്റാന എന്നെല്ലാമെ സുറിയാനിയില്‍ വരൂ. 
സഹാ തല്‍ക്കാലാഘോഷം മാത്രമാണ്‌ എന്നെല്ലാം വാദിക്കുന്നവരുണ്ടു്‌. (ജോസഫ്മ്‌ കൂര്‍മ്മാങ്കന്‍, തെക്കും 
ഭാഗരും വടക്കുംഭാഗരും പേ.326) 


മാര്‍ അപ്രേമിന്റെ ഗാനത്തില്‍ തോമാശ്ലീഹായുടെ പെരുന്നാള്‍ ഇന്‍ഡ്യയിലും എഡേസ്സയിലും 
ആഘോഷിക്കപ്പെടുന്നതായി വിവരിക്കുന്നുണ്ടു്‌. (ഫാ.ബര്‍ണാഡു്‌, മാര്‍ത്തോമ്മാക്രിസ്ത്യാനികള്‍ ഒന്നാം ഭാഗം 
പേ.141) ഇന്‍ഡ്യന്‍ ദുക്റാനത്തീയതി എഡേസ്സന്‍ തീയതിയുമായി വ്ൃത്യാസമുണ്ടായിരുന്നെങ്കില്‍ അക്കാര്യം 
സൂചിപ്പിക്കുവാന്‍ സാദ്ധ്ൃയതയുണ്ടായിരുന്നു. ഇന്‍ഡ്യയിലും എഡേസ്സയിലും നിലവിലിരുന്ന പൂര്‍വ്വികതീയതിക്കു 
തന്നെയായിരിക്കണം സഭാദ്ധ്യക്ഷന്‍ സഹാ കല്ലിച്ചതു്‌. അതല്ലെങ്കില്‍ അതുവരെ ആചരിച്ചു വന്ന മരണ 
ത്തിന്റെ ഓര്‍മ്മപ്പെരുന്നാള്‍ തുടര്‍ന്നും ഏഡേസ്സായില്‍ നിലനില്ലകയും അവിടെ രണ്ടു പെരുന്നാളുകള്‍ തുടരു 
കയും ചെയ്യേനെ. 


തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള എറ്റവും പഴയ രേഖ എഡേസ്സുന്‍ നളാഗമമാണ്‌. അസ്സേമാനി "ബിബ്ലി 
യേത്തോക്കാ ഒരിയന്താളിസു” (1-൦ വാജ്യം 399൦ പുറം) ല്‍ ഇതര്‌ ഉദ്ധരിക്കുന്നു. പൌളിനോസ്്‌ നല്ലന്നതര്‌ 
ഇപ്രകാരമാണ്‌. “യവനരുടെ “705പാം വത്സരത്തില്‍ (അതത്‌ ക്രിസ്തുവര്‍ഷം 394 ആകുന്നു) ആഗസ്റ്റ്‌ മാസം 22 
ന്‌ മാര്‍ കൂറിലോസു മെത്രാന്റെ നാളുകളില്‍ മാര്‍ത്തോമ്മാശ്ലീഹായുടെ പേടകം അദ്ദേഹത്തിനു പ്രതിഷ്ടിക്ക 
പ്പെട്ട വലിയപള്ളിയിലേക്ക്‌ അവര്‍ കൊണ്ടുവന്നു.” 


മിഖായേല്‍ റാബോ, ബാര്‍ എബ്രായ എന്നീ സുറിയാനി സഭാചരിത്രകാരന്മാരും, തിരുവിതാംകൂര്‍ 
സ്റ്റേറ്റ്‌ മാനുവലും (വാല്യം പേ.465, 655, 656) പല മലയാള സഭാചരിത്രഗ്രന്ഥങ്ങളും (ഫാ.ഗീവറുഗീസു നെടു 
ന്തള്ളില്‍, മലങ്കര സഭയും തോമസ്സ്‌ അപ്പൊസ്തലനും പേ.6, 81, 111510 വ്‌ കുന സ്ഥി. 0.16) ഇതു്‌ 
ഉദ്ധരിക്കുന്നുണ്ടു്‌. പല പാശ്ചാത്യ ചരിത്രകാരന്മാരും ഈ ഭാഗം അംഗീകരിക്കുന്നു. ഇതനുസരിച്ചു അസ്ഥികള്‍ 
കൊണ്ടുപോയി സ്ഥാപിച്ചതര്‌ 394-ല്‍ ആണെന്ന്‌ പറയുകയും ചെയ്യുന്നു. 


എഡേസ്സന്‍ നളാഗമത്തിലെ മേല്‍ പ്രസ്താവന തിരുശേഷിപ്പ്‌ ഇന്‍ഡ്യയില്‍ നിന്നു കൊണ്ടുപോയ 
ഉടനെ പ്രതിഷ്ഠിച്ചതിനെപ്പറ്റി അല്ലെന്ന്‌ മാര്‍ അപ്രേമിന്റെ ഗാനം കൊണ്ടുതന്നെ അറിയാം. അദ്ദേഹത്തിന്റെ 
മരണത്തിനും മുമ്പ്‌ (373) അസ്ഥികള്‍ അവിടെ ഉണ്ടല്ലോ. ഇതില്‍ പറയുന്ന തിയതി ജൂലൈ 3 അല്ല, 
ആഗസ്റ്റ്‌ 22 ആണു താനും. 


അസ്ഥിമാറ്റം 233-ല്‍ നടന്നതായി പയളിനോസു്‌ "ഇന്‍ഡ്യാ ഒരിയന്താളിസു്‌ ക്രിസ്ത്യാന'യില്‍ പറ 
യുന്നു. (2...പാറേട്ട്‌ മലങ്കര നസ്രാണികള്‍ വാല്യം 1 പേ.417) 165 ലാണ്‌ കൊണ്ടുപോയതെന്ന്‌ 
1.1പ.ഫാര്‍ക്വര്‍ സമര്‍ത്ഥിച്ചിരിക്കുന്നു. (1.-1"പധ്ധവില, 1൩ 110ഠണമടട ൩1൩൫൨൭ ൧.0) അസ്ഥിമുറ്റം "തോമാ 
യൂടെ നടപടികള്‍ ' എന്ന ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക്‌ കാരണമായി എന്നു കത്തോലിക്കാ എന്‍സൈക്ലോപീ 
ഡിയ (/01.1/) അഭിപ്രായപ്പെടുന്നു. നടപടികള്‍ 180 നും 230 നും ഇടയ്ക്ക്‌ രചിക്കപ്പെട്ടുവെന്ന്‌ റവ. ഫാ.ഡോ. 
വി.സി.ശമുവേല്‍ സമ്മതിക്കുന്നുണ്ടു്‌. (സഭ വളരുന്നു. പേ.11) നടപടികളിലാണ്‌ അസ്ഥിമാറ്റം നടന്നതായുള്ള 
ആദ്യ, പരാമര്‍ശം. 


ഇറ്റലിക്കാരനായ റൂഫൈനസു' (അക്വില) 371 നും 396 നും ഇടയ്ക്ക്‌ എഡേസ്സായില്‍ താമസിച്ചി 
രുന്നു. അദ്ദേഹം പറഞ്ഞപ്രകാരം അക്കാലത്തു്‌ മാര്‍ത്തോമ്മായുടെ തിരുശേഷിപ്പ്‌ അവിട്ടെയുണ്ട്‌്‌. 


സ്പയിന്‍കാരിയായ തീര്‍ത്ഥാടക ഈഗേറിയ 394 ല്‍ എഡേസ്സാ സന്ദര്‍ശിച്ച്‌ അതിനടുത്ത കാലത്തു്‌ 
നിര്‍മ്മിച്ചതെന്നു തോന്നിയ ശവകുടീരം സന്ദര്‍ശിച്ചു ശ്ലീഹായെ സംബന്ധിച്ച ചില രേഖകള്‍ വായിച്ചതായി 
തെളിവുണ്ട്‌. (൧00 "/ല11ഷ൧, ൩ നനാ 2 പ്ഡീല, 1൩൦ ൧്൮ാട്ചി 1൩1ഠണമട ൩ 1൩01൭൮., 1൭) ഇതര്‌ 
തോമായുടെ നടപടികള്‍ ആയിരിക്കാം. (1൦. 2.11) 


രണ്ടാം നൂറ്റാണ്ടില്‍ കൊണ്ടുപോയി സ്ഥാപിച്ച തിരുശേഷിപ്പിന്‌ പല തവണ പുനപ്രതിഷ്ഠ നടന്നി 
രിക്കാം. (2... പാറേട്ട്‌, മലങ്കര നസ്രാണികള്‍ വാല്യം 1 പേ.175) അതിലൊന്നിന്‌ സൌഹാ പ്രഖ്യാപിക്ക 
പ്പെട്ടിരിക്കാം. ഏതായാലും എഡേസ്സന്‍ നളാഗമത്തിലെ തിയതി (ആഗ.22) ഒരു പുന:പ്രതിഷ്ടയുടേതു മാത്ര 
മാണ്‌. 


സെവല്ലിയിലെ പ്്യൂുഡോ ഇസിദോറിന്റെ (560-636) പ്രസ്താവനയാണ്‌ തീയതിയുള്ള മറ്റൊരു രേഖ. 


അതില്‍ ഇപ്രകാരമാണുള്ളതു്‌. വം ൨൦0 2 ല്ബ്സ്നമ 20൭൩൩ 1൩൨൯൭ ൧0 15 ൨0നറ്ഥലീവ ന്ഥ ധലം ൦൦ 
സഗല്‌ ഥല്ഠ ൦ പണട വ്വബ്ഡഥ്‌ ൧.1ബ്നലി॥, 1൩൦൧൧ഠ൭ടെ ൩1൩൨൭. ൧. 179) മലങ്കരസഭ മാസിക 
യിലെ ലേഖനത്തില്‍ (ജോര്‍ജ്ജ്‌ വറുഗീസ്‌, മദ്രാസ്‌, 1984 ജൂണ്‍) ൦൩ എന്നുദ്ധരിച്ചിട്ട്‌ 1൨൦ ബ്0ല 21 
എന്നു കാണിച്ചത്ര്‌ എന്തുകൊണ്ടെന്നു മനസ്സിലായില്ല. അതില്‍ ഉദ്ധരിച്ചുകണ്ടതുപോലെ ലബ്‌ എന്നല്ല 
121൧0൭ എന്നാണ്‌ രേഖ. റോമന്‍ കണക്കില്‍ കണക്കുകൊടുക്കേണ്ട ദിവസം - ഒന്നാം തിയതി _ യാണ്‌ 
14216ഠിട കൊണ്ടു സൂചിപ്പിക്കുന്നതര്‌. ഏതായാലും 21-ാം തിയതി അവിടെ വരുന്നില്ല. (ഈ രേഖയില്‍ കാണു 
ന്നതിന്റെ മൂലം ജനുവരി എന്നു തന്നെയൊ എന്നും പരിശോധിക്കേണ്ടതുണ്ടു. കലണ്ടറിന്റെയും മാസങ്ങളു 
ടെയും മാറ്റങ്ങള്‍ അതിനെ ബാധിച്ചോ എന്നാണു്‌ അറിയേണ്ടതു”.) 


തീയതി സൂചിപ്പിക്കുന്ന ടൂര്‍സിലെ വി.ഗ്രിഗറിയുടെ ഒരു രേഖയുണ്ട്‌. 590 നടുത്ത്‌ തിയഡോര്‍ എന്ന 
സഞ്ചാരിയില്‍ നിന്നാണു്‌ മാര്‍ത്തോമ്മായുടെ പെരുന്നാളിന്റെ വിവരണം അദ്ദേഹത്തിനു ലഭിച്ചതു”. 
ഇന്‍ഡ്യയില്‍ അസ്ഥികള്‍ മാറ്റപ്പെടുന്നതിനു മുമ്പ്‌ അതു സ്ഥിതിചെയ്തിരുന്ന സ്ഥലത്തു്‌ ഒരു സന്യാസാശ്രമം 
ഉണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു. വി.ഗ്രിഗറിയുടെ “രക്ത സാക്ഷിമഹത്ത്വം” എന്ന ഗ്രന്ഥത്തില്‍ 
ശ്ലീഹായെ അടക്കംചെയ്തു സ്ഥലത്തെ പെരുന്നാളിന്റെ വിവരണത്തില്‍ അതു്‌ “അഞ്ചാം മാസത്തില്‍” കൊണ്ടാ 
ടൂന്നതായി പറയുന്നു. ട്ടൂര്‍സു ഉള്‍പ്പെടുന്ന രാജ്യങ്ങളിലെ പഞ്ചാംഗം അനുസരിച്ചാണെങ്കില്‍ അതു്‌ ജൂലൈ 
ആണെന്ന്‌ പാറേട്ട്‌ പറയുന്നു. (൧.൧.പാറേട്ട്‌, മലങ്കര നസ്രാണികള്‍ വാല്യം 1, പേ.392) “അഞ്ചാം മാസം" 
ഇന്നത്തെ ജൂലൈ തന്നെയെന്നതു സെപ്റ്റമ്പര്‍ (7) ഒശ്യോബര്‍ (8) നവമ്പര്‍ (9) ഡിസമ്പര്‍ (10) എന്നീ 
മാസങ്ങളുടെ പേരുകള്‍ കൊണ്ടുതന്നെ അറിയാമല്ലോ. മാര്‍ച്ചിലായിരുന്നു ആണ്ടുപിറപ്പ്‌. ഈ പെരുന്നാള്‍ 
ഇന്‍ഡ്യയിലെയൊ എഡേസ്സായിലെയൊ എന്നതില്‍ ചരിത്രകാരന്മാരുടെയിടയില്‍ യോജിപ്പില്ല. 
01 പെണ്ണദ്ബാ ടാ, 1൩0൦ ടട വ്‌ ൭11൨0൩൭൭, ഉ.30) രണ്ടു സ്ഥലത്തെയും പെരുന്നാളുകള്‍ വൃത്യസ്ത 
തിയതികളിലായിരുന്നെങ്കില്‍ അതു സൂചിപ്പിക്കപ്പെടുവാന്‍ ന്യായമുണ്ടായിരുന്നു. 


വിദേശികളുടെ പ്രസ്താവനകളല്ലാതെ തദ്ദേശീയമെന്നു പറയുവാന്‍ ഉള്ള ഒരു രേഖ മൈലാപ്പൂര്‍ ശില 
യിലുള്ളതാണ്‌. 'ക്രൈസ്തവ തത്ത്വങ്ങള്‍ ഭൂമിയില്‍ ആവിര്‍ഭവിച്ചതിനു ശേഷം 30 സംവത്സരങ്ങള്‍ കഴിഞ്ഞു്‌ 
ഡിസമ്പര്‍ 25൨ാം തിയതി മൈലാപ്പൂരില്‍ വച്ചു്‌ വി.തോമസു' അപ്പൊസ്തലന്‍ ചരമം പ്രാപിച്ചു" എന്നു്‌ ഇ.എം. 
പീലിപ്പോസു ഇത്‌ ഉദ്ധരിക്കുന്നുമുണ്ടു്‌. (മാര്‍ത്തോമ്മാശ്ലീഹായുടെ ഇന്‍ഡ്യന്‍ സഭ. പേ.77) പലരുടെ ഉദ്ധര 
ണികളും ഡിസ.25 എന്നു തന്നെയാണ്‌. എ.എം.മുണ്ടാടന്റെ 112000൩5 ല്‍ ൭.1൩ ണടട സ്ണടമ്ട എന്ന 
ഗ്രന്ഥത്തില്‍ (പേ.47) ഡിസമ്പര്‍ 21 എന്നാണ്‌. ശ്രീ. ജോര്‍ജ്ജു്‌ വറുഗീസ്‌ മദ്രാസ്സ്‌ (മലങ്കരസഭ 1984 ജൂണ്‍?) 
ധനു 21 എന്നു ചേര്‍ത്തു കണ്ടു. ഈ ശില ഏതു കാലത്ത്‌ സ്ഥാപിക്കപ്പെട്ടതാണു്‌? “മുപ്പതു സംവത്സരം കഴിഞ്ഞു്‌ 
എന്നു കാണുന്നതിനാല്‍ ക്രിസ്തുവര്‍ഷക്കണക്ക്‌' പ്രാബല്യത്തില്‍ വന്ന ശേഷമാണെന്നതില്‍ സംശയം 
വേണ്ടല്ലോ. ആ കണക്ക്‌ മൈലാപ്പൂര്‍ പ്രദേശത്ത്‌ വന്ന ശേഷം സ്ഥാപിതമായതാണെന്നതിനും തര്‍ക്കം 
വേണ്ട. ധനുവും ഡിസമ്പറും അതില്‍ നിന്നു വരുന്നു. ആ പ്രദേശത്തെ ആണ്ടുമാസങ്ങളുമായി അതു്‌ പൊരു 
ത്തപ്പെടുന്നുമില്ല. അതു സ്ഥാപിക്കുകയോ വായിപ്പിക്കുകയോ മറ്റോ ചെയ്തു ആളുകളുടെ അക്കാലത്തെ ധാരണ 
അതു പ്രതിഫലിപ്പിക്കുന്നു. ഇതിന്റെ മൂലം വായിച്ചു പറഞ്ഞതു” എഴുതിയെടുത്ത മൂലരേഖയുടെ പകര്‍പ്പാണ്‌ 
ഇപ്പോള്‍ ആശ്രയിക്കുന്നതു. അതിന്‌ തര്‍ക്കരഹിതമായ വ്യാഖ്യാനവുമില്ല. ചരിത്രപരമായി ഇതിനു്‌ വലിയ 
വില കല്ലിക്കേണ്ടതില്ലെന്നു അഭിപ്രായപ്പെട്ടിട്ടുള്ളവരുമുണ്ടു. 








പൌരാണിക സഭാപഞ്ചാംഗങ്ങള്‍ പരിശോധിച്ചാല്‍, പൌരസ്ത്യ സഭാകലണ്ടറില്‍ "ജൂലൈ 3 _- ഇന്‍ഡ്യ 
യില്‍വച്ചു്‌ കുന്തത്താല്‍ കുത്തേറ്റ്‌ മരണമടഞ്ഞ വിശുദ്ധ തോമ്മാ. അദ്ദേഹത്തിന്റെ ശരീരം ഖാബിന്‍ എന്ന 
വ്യാപാരി ഉറഹായില്‍ കൊണ്ടുവന്നു സ്ഥാപിച്ചു. ഒരു വലിയ പെരുന്നാള്‍” എന്നു കാണാം. (/.0.0൦0൦. 
൧്ലാട്ച്ച്ല്ം &്‌/ഷ്ുനഠ൩ വ്‌ 5110ഠ0ണട്ട, ഉ.153. ൧..11.പാറേട്ടു്‌, മലങ്കര നസ്രാണികള്‍ വാല്യം 1 പേ.170) 
ഇവിടെ മരണമടഞ്ഞതിന്റെ ഓര്‍മ്മ എന്നാണ്‌ സൂചിപ്പിക്കുന്നതു. അസ്ഥികള്‍ ഉറഹായില്‍ സ്ഥാപിച്ചതിന്റെ 
ഓര്‍മ്മയെന്നല്ല പറയുന്നതു. തിരുശേഷിപ്പ്‌ സ്ഥിതിചെയ്യുന്ന ഇടം സൂചിപ്പിക്കുക മാത്രമാണ്‌ ചെയ്തിരിക്കുന്ന 


ഡ്‌ 


ത്തു്‌. 


ഡിസമ്പര്‍ 21 മരണദിനമായി ഹീരോണിയന്‍ മാര്‍ട്ടിയോളജി പറയുന്നുണ്ട്‌. ബിടേയുടെ മാര്‍ട്ടിയോ 
ളജി, റോമന്‍ മാര്‍ട്ടിയോളജി എന്നിവയില്‍ ഡിസമ്പര്‍ 21 മരണദിനവും ജൂലൈ 3 അസ്ഥിമാറ്റവുമായി പറ 
യുന്നു. 1ഡ്ണ്ണമ്ധാ"ടഠഥമ, 10 0൦ [ലാട വ്‌ ൭[.1൩ഠണമട, ൧.9,10) എന്നാല്‍ ലത്തീന്‍ സഭയില്‍ ചിലയി 
ടങ്ങളില്‍ ജൂലൈ 3 ആണ്‌ ചരമദിനമായി കൊണ്ടാടിവന്നതു്‌. പൌരാണികമായ കാള്‍മാന്‍ ചക്രവര്‍ത്തി 
യൂടെ പഞ്ചാംഗത്തില്‍ ജൂലൈ 3 നാഞ്്‌ ചരമസ്മരണ. പില്ലാലത്തു്‌ ലത്തീന്‍ സഭയില്‍ ഡിസമ്പര്‍ 21 ചരമദി 
നവും ജൂലൈ 3 അസ്ഥിമാറ്റദിനവുമായി അംഗീകരിക്കപ്പെട്ടു. (ക്രൈസ്തവവിജ്ഞാനകോശം, പ്രകാശം പബ്ലി 
ക്കേഷന്‍സു, ആലപ്പുഴ. പേ.113,114) 


മലങ്കരസഭയില്‍ നിലവിലിരുന്നതും പൌരസ്ത്യസുറിയാനിക്കാര്‍ ഉപയോഗിച്ചിരുന്നതുമായ പ്രാര്‍ത്ഥ 
നക്രമത്തില്‍ ജൂലൈ 3 പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാര്‍ത്ഥനയില്‍ ശ്ലീഹായുടെ രക്തസാ 
ക്ഷിത്വമാണ്‌ അനുസരിക്കുന്നതു. ഇതു അഞ്ചാം നൂറ്റാണ്ടിനു മുമ്പ്‌ രചിക്കപ്പെട്ടതായാണ്ട്‌ കരുതപ്പെടുന്നതു്‌. 
01ബീധാ൩൦01൩൦ണടട ൩൩൧൦0൪൦൧൦൩ 0൦ 7൦.0൦. ൧൧ഠ5(ലില൦ ഖ്ദ്ഷസിബ വ്‌ ൭1൩0൩, ൧.20.൧150 
2.164, 168, 174) ഈ പെരുന്നാളിന്റെ വൈദികരുടെ കാനോന നമസ്ത്റാരത്തില്‍ എട്ടു ദിവസത്തെ പ്രാര്‍ത്ഥ 
നകള്‍ ഉണ്ടു്‌. പോര്‍ട്ടുഗീസുകാര്‍ തിരുത്താതെ അവശേഷിച്ചതില്‍ ഒന്നാകയാല്‍ ഇതിനു്‌ വളരെ പ്രാധാന്യ 
മുണ്ടു്‌. (ഫാ.ബര്‍ണാഡു, മാര്‍ത്തോമ്മാക്രിസ്ത്യാനികള്‍, ഒന്നാം ഭാഗം, പേ.19,20,21,31,139) ഈ പെരുന്നാള്‍ 
പേര്‍ഷ്യയില്‍ ഒരു ദിവസത്തേക്കു മാത്രമേ ഉള്ള. പേര്‍ഷ്യയില്‍ ഇത്ത്‌ കടമുള്ള ഒരു ദിവസമല്ല. അന്ത്യോഖ്യന്‍ 
സഭയ്ക്കും മാറാനായപ്പെരുന്നാളല്ല. മലങ്കരയില്‍ ദുക്റാന കടമുള്ള ദിവസമാണ്‌. മദ്ധ്യപൂര്‍വ്ൃവദേശങ്ങളിലേതി 
നെക്കാള്‍ പ്രധാന്യത്തോടെ ഇവിടെ ഈ പെരുന്നാള്‍ ആചരിക്കപ്പെട്ടിരുന്നതുകൊണ്ടു ഇതു” പേര്‍ഷ്യയില്‍ 
നിന്നു പകര്‍ത്തിയതല്ലൊെന്നു പറയാം. (ക്രൈസ്തവവിജ്ഞാനകോശം, പ്രകാശം പബ്ദിക്കേഷന്‍സു, ആലപ്പുഴ. 
പേ.113,114) 


മാര്‍ത്തോമ്മാ ശ്ലീഹ രക്തസാക്ഷിയായതു, പുനരുത്ഥാനത്തിനു്‌ സാക്ഷ്യം വഹിച്ചത്‌ (പുതു ഞായ 
റാഴ്ച) എന്നിവ ആദിമുതലേ കേരളസഭ ആചരിച്ചിരുന്നു. കേരളപ്രവേശവും ആചരിച്ചിരുന്നതായി പറയപ്പെ 
ടുന്നു. ജൂലൈ 3 മാര്‍ത്തോമ്മായുടെ “ചാത്ത” മായി കുടുംബങ്ങളില്‍ പോലും ആചരിച്ചിരുന്നുവത്രേ. ദുക്‌റാന, 
1981 ജൂലൈ ലക്കം.) 


പേര്‍ഷ്യയിലും ഇന്‍ഡ്യയിലും ഉപയോഗത്തിലിരുന്ന ജൂലൈ 3 ന്റെ പ്രാര്‍ത്ഥനക്രമങ്ങളില്‍ ശ്ലീഹാ 
യുടെ പ്രവര്‍ത്തനങ്ങളും രക്തസാക്ഷിത്വവും സംബന്ധിച്ചുള്ള സൂചനകളല്ലാതെ അസ്ഥിമാറ്റത്തെപ്പറ്റി സൂചി 
പ്പിച്ചിട്ടില്ലാത്തതിനാല്‍ യഥാര്‍ത്ഥ മരണദിനം തന്നെയാണ്‌ ജൂലൈ 3 എന്നനുമാനിക്കാം. 


ഡിസമ്പര്‍ 21 മരണദിനമായി പറയുന്ന രേഖകള്‍ ഇന്‍ഡ്യയില്‍ ഉത്അഭവിച്ചവയോ, ഇന്‍ഡ്യക്കാരെഴു 
തിയതോ അല്ലാത്തതിനാല്‍ അവയ്ക്ക്‌ ശ്ലീഹായുടെ പ്രവര്‍ത്തനങ്ങളും രക്തസാക്ഷിത്വവും സംബന്ധിച്ചു്‌ നേരിട്ടു്‌ 
വിവരമില്ലാത്തവയെന്ന കുറവുണ്ട്‌. നേരിട്ടു വിവരമുള്ളവരുടെ പാരമ്പര്യത്തിനും ആരാധനക്രമങ്ങള്‍ക്കുമാണ്‌ 
പ്രഥമ പരിഗണനയും സാധുത്വവും നല്ലേണ്ടതു. (ശ്ലീഹ ഒരു കുന്തം കൊണ്ടാണോ, കുന്തങ്ങള്‍ കൊണ്ടാണോ 
കുത്തേറ്റു മരിച്ചതെന്ന പ്രശ്നത്തിന്‌ ഈ കാരണത്താല്‍ ജെ. എന്‍. ഫാര്‍ക്വാര്‍ ഇന്‍ഡ്യന്‍ പാരമ്പര്യത്തിനാണ്‌ 
പ്രഥമസ്ഥാനം നല്ന്നതു. (1-4.1/ല്ധില, 11൩൦ ൧൮൦] 1നഠണമട ൩ 1൩012 0.58) എന്നാല്‍ ചരമതീയതിക്കാ 
രൃത്തില്‍ അദ്ദേഹം ഈ ന്യായം അവലംബിച്ചില്ല.) 


ശ്ലീഹായുടെ പ്രവര്‍ത്തനസ്ഥലമായ കേരളത്തിലെ പാരമ്പര്യങ്ങളും രേഖകളും ഇക്കാര്യത്തില്‍ പരി 
ശോധിക്കാം. പനരാണികമെന്നു പറയപ്പെടുന്ന റമ്പാന്‍ പാട്ടില്‍ 'എഴുപത്തിരണ്ടാം കര്‍ക്കടകത്തില്‍ ... മൂന്നാം 
ദിവസം .. കാലം ചെയ്തിതു മാര്‍ത്തോമ്മ” എന്നു കാണാം. കേരളപ്പഴമ “കര്‍ക്കടകം മൂന്നാം തിയതി 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പെരുന്നാളാകുന്നു' എന്നു പറയുന്നു. (പേ.39) വത്തിക്കാന്‍ സിറിയക്‌ കോഡക്സ്‌ 
22 -ല്‍ കര്‍ക്കടകം 3 ന മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ദുക്റാന ആചരിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ടു്‌. (ക്രൈസ്തവ 
വിജ്ഞാന കോശം, പ്രകാശം പബ്ലിക്കേഷന്‍സു, ആലപ്പുഴ. പേ.114) 1500-ല്‍ കബ്രാളിനോടൊപ്പം യൂറോ 
പ്പിനു പോയ ഇന്‍ഡ്യാക്കാരന്‍ ജോസഫ്‌ കത്തനാര്‍ ഇവിടെ കര്‍ക്കടകം 3 ൯ ദുക്റാന ആചരിക്കുന്നതായി 
പറയുന്നു. ഇതു അക്രൈസ്പവര്‍ പോലും ആചരിച്ചിരുന്നുവത്രേ. (ക്രൈസ്തവ വിജ്ഞാന കോശം, പ്രകാശം 
പബ്ലിക്കേഷന്‍സു, ആലപ്പുഴ. പേ.114) 1504-ല്‍ മാര്‍ യാക്കോബിനാല്‍ എഴുതപ്പെട്ട പഞ്ചാംഗത്തിലും കര്‍ക്ക 
ടകം 3 മാര്‍ത്തോമ്മ ശ്ലീഹായുടെ ദുക്റാനയാണ്‌. (ടി.) 16-ാം നൂറ്റാണ്ടില്‍ കര്‍ക്കടകം 3 ന്‌ മാര്‍ത്തോമ്മാ 
ശ്ലീഹായുടെ ചരമവാര്‍ഷികത്തോടനുബന്ധിച്ചു നസ്രാണികള്‍ പറവൂരു നിന്ന്‌ കൊടുങ്ങല്ലരേക്ക്‌ തീര്‍ത്ഥയാത്ര 
നടത്തുമ്പോള്‍ പഴയ ചില പാട്ടുകള്‍ പാടിയതായി പോര്‍ട്ടുഗീസ്‌ രേഖകളില്‍ പറയുന്നുണ്ടു്‌. €൦.0൦0൦, 
൧൮ഠ05ലില൦ സുന്ന വ ൭[.11൩ഠണമട, 2.20.) എന്നാല്‍ ഇവിടെ ജൂലൈ 3 ആചരിക്കുന്നത്‌ ശ്ലീഹായുടെ 
മരണവാര്‍ഷികമെന്ന നിലയ്ക്ല്ല, ശ്ലീഹാ മലബാറില്‍ വന്നതു്‌ അനുസൂരിച്ചാണെന്നു പോര്‍ട്ടുഗീസുകാരന്‍ ഗുവയ 
പറഞ്ഞിട്ടുണ്ടു്‌. (ജോര്‍ജ്ജൂു വറുഗീസ്‌, മദ്രാസ്‌, മലങ്കരസഭ 1984 ജൂണ്‍) മലബാര്‍ പാരമ്പര്യത്തിന്‌ ഗുവയ ഒരു 
കാരണം കണ്ടെത്തേണ്ടിവന്നതു' അദ്ദേഹത്തിന്റെ സഭ ഡിസമ്പര്‍ 21 ന്‌ മരണവാര്‍ഷികം ആചരിക്കുന്ന 
താണ ശരി എന്ന ബേദ്ധ്ൃയത്തിലാകണം. റോമന്‍ മാര്‍ട്ടിയോളജിയില്‍ ജൂലൈ 3 അസ്ഥിമാറ്റത്തീയതി 
യായി പറഞ്ഞിരിക്കെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതെനത്തുകൊണ്ടു്‌ എന്ന ചോദ്യമുണ്ട്‌. ഇക്കാര്യത്തില്‍ ഗുവ 
യെപ്പോലെ മറ്റാരും പറയുന്നില്ല. 


1751-ല്‍ ഇവിടെ വന്ന മപ്രിയാന മാര്‍ ബസ്സേലിയോസിന്റെ കത്തില്‍ 'കര്‍ക്കടകം 3 റാം തിയതി 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പെരുന്നാള്‍ ദിവസം കമ്പനി വക ആളുകളോടും പട്ടാളക്കാരോടും ഹെസക്കിയേല്‍ 
എന്ന യൂദനോടും കൂടി കൊച്ചിരാജാവിനെ കാണ്മാന്‍ ഞങ്ങളെ അയച്ചു' എന്നു കാണുന്നു. (ഇ.എം.പീലി 


പ്പോസു്‌, മാര്‍ത്തോമ്മാശ്ലീഹായുടെ ഇന്‍ഡ്യന്‍ സഭ പേ.169) 


ഇടവകപത്രിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ കാലം (1892 മകരം) മുതലുള്ള കുറെ കൊല്ലങ്ങളിലെ 
ലക്കങ്ങള്‍ പരിശോധിച്ചതില്‍ അതതു മാസത്തിലെ വിശേഷ ദിവസങ്ങളുടെ പട്ടികയിലോ പഞ്ചാംഗത്തിലോ 
ഡിസമ്പര്‍ പെരുന്നാള്‍ ഉള്‍പ്പെടുത്തി കണ്ടില്ല. മലങ്കരസഭ അക്കാലത്തു്‌ ഡിസമ്പര്‍ പെരുന്നാള്‍ പരിഗണി 
ച്ചിരുന്നില്ലെന്നര്‍ത്ഥം. ഇതിന്റെ പത്രധിപരായിരുന്ന ഇ.എം.പീലിപ്പോസു' തന്റെ പുസ്തകത്തില്‍ പെരുന്നാളുക 
ളെപ്പറ്റി പറയുന്നിടത്ത്‌ ശ്ലീഹായുടെ ദുക്റാന ഒരു തിയതിക്കും ചേര്‍ക്കാതെ വിട്ടുകളഞ്ഞിരിക്കുന്നതില്‍ അത്ഭു 
തപ്പെടേണ്ടതുണ്ടു്‌. (ടി പേ. 350) മരണത്തീയതി ഒക്ടോബര്‍ € എന്നാണ്‌ ചേർത്തതു്‌. (ടി പേ.408) 


മാര്‍ത്തോമ്മാശ്ലീഹായുടെ പെരുന്നാള്‍ സംബന്ധിച്ചു്‌ കോനാട്ട്‌ മാത്തന്‍ മല്ലാന്റെ ഡയറിയില്‍ നിന്നു്‌ 
വ്യക്തമാകുന്ന കാര്യം അക്കാലത്തു്‌ മലങ്കരസഭയിലും ശീമരാജ്യത്തും ധനു 21 പെരുന്നാള്‍ ആചരിച്ചിരുന്നില്ല 
എന്നതാണ്‌. (.. ഈ പെരുന്നാള്‍ ശീമകളില്‍ ഇല്ല. അവര്‍ക്കു വിവരമില്ലാഞ്ഞിട്ട്‌ ഈ പെരുന്നാള്‍ ആചരി 
ക്കാത്തതാണെന്നും അതിനാല്‍ നാം ആചരിക്കണമെന്നും ഒരു പഴയ കവിത അതിനു സാക്ഷിയുണ്ടെന്നും 
കൊച്ചപ്പന്‍ മാര്‍ യൂലിയൊസു മെത്രാപ്പോലീത്ത കല്ലിച്ചു. ഇപ്രകാരം എന്നെ ചൊല്ലി കേള്‍പ്പിച്ചു. "ധനുമാസം 
പതിനെട്ടില്‍ ചതിവാലെ കുന്തമേറ്റു കിടന്നു മൂന്നു ദിനം. മരിച്ചങ്ങിരുപത്തൊന്നില്‍'. ഈ പെരുന്നാള്‍ ശരി 
യായി ആചരിക്കണമെന്ന്‌ ഞാനും വിചാരിക്കുന്നു. ( കോനാട്ടു മാത്തന്‍ മല്ലാന്റെ ഡയറി ബുക്ക്‌ നമ്പര്‍ 
374,1064 ധനു 211849) 


ചുരുക്കിപ്പറഞ്ഞാല്‍ ജൂലൈ 3 മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ മരണവാര്‍ഷിക ദുക്റാനയായി മലങ്കര 
സഭ ആചരിച്ചുവന്നു എന്നതാണ്‌ സത്യം. ഉദയംപേരൂര്‍ സുന്നഹദോസു വരെ ധനു 21 ഇവിടെ എങ്ങും ആച 
രിക്കപ്പെട്ടിരുന്നില്ല. (ഫാ.ബര്‍ണാഡ്ു്‌, മാര്‍ത്തോമ്മാക്രിസ്ത്യാനികള്‍ ഒന്നാം ഭാഗം പേ.146) ധനു 21 ആച 
രണം തുടങ്ങിയതു്‌” ഉദയംപ്പേരുരിനു ശേഷം ആയതിനാല്‍ റോമന്‍ പാരമ്പര്യം പകര്‍ത്തിയതു മാത്രമാണ്‌. 
ഉദയംപേരൂര്‍ സുന്നഹദോസ്‌ തുടങ്ങിവച്ചതു പോലും ഇവിടുത്തെ പാരമ്പര്യത്തിന്റെ തെളിവായി പറയുന്നതു്‌ 
(പി.വി. ചാക്കോ, മലങ്കരസഭ, 1984 സെപ്റ്റമ്പര്‍) ലജ്ജാകരം എന്നേ പറയാവു. 


ആചരിക്കേണ്ട പെരുന്നാളുകളെപ്പറ്റി ഉദയം പേരൂര്‍ സുന്നഹദോസു ചെയ്തു തീരുമാനങ്ങളില്‍ 
മാര്‍ത്തോമ്മാശ്ലീഹായെ സംബന്ധിക്കുന്നവ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 


[ബല ... ൨൦ ബ്ണ്‍ ഗണ നല ൨ ൨൦ ററ ൧൧05൦ ൭11൨0൩, സ്വന ടണലട ടല 000൦ 
൫൦ റി വ്‌ വട ഗ്ഥടിപ൦൩, മ ട്ടെ വ്‌വട സഘി ന ൯൫൦, ഫ്ന ന ഥബ്ഡബടണ0ഥേ ടലി 
ഡയാ ബട ലടീറ്റലലിു ... 


1വ1൦൦ണ്ബാല. ... 1൦ ലല്‌ ൦ സ്തലം ഗാടട വ്‌ ൨൦ ൧൮ഠട1൦ നണട 
൨0 ലാ: ൩൦ യണബ്ഥ്ടനണള നലല്‌ ൫൦ ടമ്ന൦ ൨01൪ ലാഠട1൦ ൭[.11൩ഠണടട ... (രല ൧നഥ൦, 10൦ 
ള്‍.൦്ടേ ൧0 1൨൦൨൧൦65 ൨ ൨൦ ൭൭൩൦0 ൮ 21ഖബ്ബാല. .185) 


ധനു 18 ശ്ലീഹാ കുന്തമേറ്റതിന്റെ ഓര്‍മ്മയാണെന്നതിന്‌ റോമന്‍ സഭയ്ക്കു പോലും പാരമ്പര്യമില്ല. 
1547-ല്‍ മൈലാപ്പൂരില്‍ കണ്ടെടുത്ത കുരിശ്‌ അത്ഭുതകരമായി ഡിസമ്പര്‍ 18 ന (0൨ ൮6 ൨ 1൬൦0200൩ 
വ്‌ 0ധ 1.൧) വിയര്‍പ്പു ചിന്തിയതിനെത്തുടര്‍ന്ന്‌ രൂപം കൊണ്ട ഒരാശയത്തിന്റെ പേരില്‍ ശ്ലീഹാ കുന്തമേറ്റ 
ദിവസമെന്ന്‌ വ്യാഖ്യാനം നല്ലി സഭാനേതൃത്വം നിര്‍ബന്ധത്താല്‍ നടപ്പാക്കാന്‍ ശ്രമിച്ചതാണ്‌ ഈ പെരുന്നാ 
ളാചരണം. (ക്രൈസ്തവ വിജ്ഞാനകോശം, പ്രകാശം പബ്ലിക്കേഷന്‍സു, ആലപ്പുഴ. പേ.114, ൧. പാറേട്ട്‌ 
മലങ്കര നസ്രാണികള്‍ വാല്യം 1 പേ.202, പീത്തോമ്മാ, മലങ്കരസഭ 1984 മാര്‍ച്ചു, പി.തോമസ്സ്‌, ഓര്‍ത്ത 
ഡോക്ക്‌ ഹെറാള്‍ഡ്‌, മാര്‍ച്ചു 14, 1984) ഡിസമ്പര്‍ 18 കുരിശു വിയര്‍ത്ത പെരുന്നാളാണെന്ന്‌ ഫാ. പ്ലാസിഡ്സ്‌ 
പറഞ്ഞിട്ടുണ്ടു്‌. (ഫാ. പ്ലാസിഡ്‌, കേരളത്തിലെ മാര്‍ത്തോമ്മാ ക്രിസ്ത്യാനികള്‍ പേ.294) കുരിശു വിയര്‍ക്കും 
മുമ്പ്‌ ആ തീയതിയ്ക്ക്‌ ഒരു പെരുന്നാള്‍ ഉണ്ടായിരുന്നെങ്കില്‍ ആചരിക്കണമെന്ന്‌ നിര്‍ദ്ദേശിച്ചു മെനസ്സീസു്‌ 
കല്പന പുറപ്പെടുവിക്കില്ലായിരുന്നു. 


18-ാം തിയതി ശ്ലീഹ കുന്തമേറ്റതായും 21-ാം തിയതി മരണമടഞ്ഞതായും മലങ്കര സഭയില്‍ ഈ 
പെരുന്നാളുകള്‍ നടപ്പിലുണ്ടായിരുന്നതായും പറയുന്നതു യാതൊരു പൌരാണിക രേഖകളെയും ആശ്രയിക്കാ 
തെയാണ്‌. പോര്‍ട്ടുഗീസുകാര്‍ ഉണ്ടാക്കി പ്രചാരണം നല്ലിയവ അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതുണ്ടു. 


ഉദയംപേരൂര്‍ സുന്നഹദോസു്‌ റോമന്‍കണക്കില്‍ ചരമത്തിന്റെ ഓര്‍മ്മയായി ഡിസമ്പര്‍ 21 നട 
പ്പാക്കാന്‍ ശ്രമിച്ചെങ്കിലും ജൂലൈ 3 ദുക്ുറാനയായി കൊണ്ടാടിവന്ന സഭയില്‍ ല്‍തിന്ന്‌ വേണ്ടത്ര അംഗീകര 
മുണ്ടായില്ല. റോമന്‍ ഭരണത്തിലുണ്ടായിരുന്നവര്‍ പോലും ആ മാറ്റം ഉള്‍ക്കൊണ്ടില്ല. അക്കാലത്തിനു ശേഷം 
എഴുതപ്പെട്ട പിറവം പള്ളിയിലെ പെരുന്നാള്‍ പട്ടികയില്‍ (ചുമരെഴുത്ത്‌) “കര്‍ക്കടകം 3 മാര്‍ത്തോമ്മാ ശ്ലീഹാ 


യുടെ പെരുന്നാള്‍” എന്നുതന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. (ഈ പള്ളിയില്‍ അക്കാലത്ത്‌ പുത്തന്‍കൂര്‍ പഴ 
യക്ൂര്‍ വിഭാഗങ്ങള്‍ക്ക്‌ ആരാധന വെവ്വേറെ ഉണ്ടായിരുന്നു.) ഇതില്‍ “ധനു 21 ന്‌ ഉറഹായുടെ പള്ളിയില്‍ 
മാര്‍ത്തോമ്മാ ശ്ലീഹ കബറടങ്ങിയ ഘോഷിപ്പിനുടെ പെരുന്നാള്‍” എന്നാണ്‌ കാണുന്നതു. പോര്‍ട്ടുഗീസുകാര്‍ 
ജൂലൈ 3 ൯ നല്ലിയ പുതുവ്യാഖ്യാനം സ്വീകരിക്കാതെ അതു അവരുടെ തീയതിക്ക്‌ തരികെ വച്ചുകൊടുത്തി 
രിക്കുന്നത്‌ ശ്രദ്ധിക്കുക. ധനു 18 നാകട്ടെ 'ആദമ്പ മലയില്‍ സ്കീബ കണ്ടെത്തിയ പെരുന്നാള്‍ എന്നാണ്‌ 
കുറിപ്പ്‌. ഇവിടെ കുന്തമേറ്റ കാര്യം പറഞ്ഞിട്ടില്ല. (പി.തോമസ്‌, ഓര്‍ത്തഡോക്സ്‌ ഹെറാള്‍ഡു;, മാര്‍ച്ചു 14, 1984) 
ഈ പെരുന്നാള്‍ സൂചിപ്പിച്ചിട്ടുള്ളതിനാല്‍ ഇതെഴുതി വയ്ക്കുന്നതില്‍ റോമന്‍ വിഭാഗത്തിന്‌ മുന്‍കൈ ഉണ്ടായി 
രുന്നതായി കരുതാം. 'കുരിശു വിയര്‍ത്ത പെരുന്നാള്‍' കൊണ്ടാടുവാന്‍ മെനസ്സീസ്സ്‌ കല്പന പുറപ്പെടുവിച്ചിരു 
ന്നല്ലോ. മുളന്തുരുത്തിയില്‍ വച്ചെഴുതപ്പെട്ട നമ്മുടെ സഭയുടെ പെരുന്നാള്‍ പട്ടികയില്‍ ധനു 18 ന്‌ മൈലാപ്പൂര്‍ 
കുരിശിന്റെ വിയര്‍പ്പു തിരുന്നാള്‍ എന്നുണ്ടു. കണ്ടനാടു പള്ളിയിലും മേലുറഞ്ഞ വിവരങ്ങള്‍ രേഖപ്പെടുത്തിയി 
രുന്നു. (ദുക്റാന, 1981 ജൂലൈ, നവമ്പര്‍, ഡിസമ്പര്‍) ഇതില്‍നിന്നെല്ലാം ഉദയംപേരൂരിന്റെ സ്വാധീനത്തി 
ലാണ്‌ ഇവിടെ ദുക്റാനപ്പെരുന്നാളിന്റെ മാറ്റങ്ങള്‍ വന്നതു എന്നു മനസ്സിലാക്കാം. 


ധനു 21 മരണദിനമായി ഇവിടെ ആചരിച്ചുവന്നതു്‌ പേര്‍ഷ്യന്‍ സ്വാധീനത്തില്‍ ജൂലൈ 3 ലേക്ക്‌ 
മാറി എന്നു പറയുന്നവര്‍ ഒഴുക്കന്‍ മട്ടില്‍ പറയുന്നുവെന്നല്ലാതെ അതിന്‌ ആധാരമൊന്നും ചൂണ്ടിക്കാണിക്കാ 
റില്ല. പേര്‍ഷ്യയില്‍ ജൂലൈ 3 പെരുന്നാളുള്ളതും റോമന്‍ പാരമ്പര്യവുമായി കൂട്ടിപ്പിടിക്കുന്നുവെന്നു മാത്രം. 
ഈ മാറ്റം ഉണ്ടായ കാലവും ആര്‍ക്കും തിട്ടമായി പറയുവാനാകുന്നില്ല. 


ഡിസമ്പര്‍ 21 നോമ്പുകാലമാണല്ലോ. ഈ നോമ്പില്‍ മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പെരുന്നാള്‍ നേര 
ത്തേതന്നെ ഉണ്ടായിരുന്നെങ്കില്‍ ഇപ്പോള്‍ വലിയ നോമ്പില്‍ ദൈവമാതാവിന്റെ വചനിപ്പ്‌ പെരുന്നാള്‍ (മാര്‍ച്ച്‌ 
25) ആചരിക്കുന്നതിന്‌ ക്രമീകരണം ഉള്ളതു പോലെ, ദുക്റാനപ്പെരുന്നാള്‍ നോമ്പില്‍ ആചരിക്കുന്നതിന്റെ 
ക്രമീകരണം സഭയില്‍ ഉത്അഭവിക്കുകയും അതര്‌ പാരമ്പര്യമായി അറിയാന്‍ ഇടവരുകയും ചെയ്യുമായിരുന്നു. 
അപ്രകാരം ഒരു പാരമ്പര്യം നാം അറിയുന്നില്ലല്ലോ. 


പടിഞ്ഞാറന്‍ സഭകളിലും അവരുടെ രേഖകളിലും ഡിസമ്പര്‍ 21 പരാമര്‍ശിക്കപ്പെടുന്നുണ്ടെങ്കിലും 
കിഴക്കന്‍ സഭകളൊന്നും ആ തീയതിക്ക്‌ പ്രധാന്യം കല്ലിക്കുന്നില്ല. അന്ത്യോഖ്യന്‍ സുറിയാനി ആരാധനക്ര 
മത്തില്‍ ജൂലൈയിലാണ്‌ ദുകുറാനപ്പെരുന്നാള്‍ വരുന്നതു. ഡിസമ്പറിലെങ്കില്‍ പെങ്കീസായില്‍ യാസേപ്പിന്റെ 
വെളിപാടിനു ശേഷം മാര്‍ത്തോമ്മാശ്ലീഹായുടെ പെരുന്നാള്‍ വരേണ്ടതാണല്ലോ. (പെങ്കീസ, വാല്യം 1, യൂലി 
യോസു്‌ പ്രസ്സ്‌, പാമ്പാക്കുട, 1963) പന്ത്രണ്ടു ശ്ലീഹന്മാരുടെ ഒര്‍മ്മയുടേതു കഴിഞ്ഞു ജൂലൈ 3 നു നടത്തുന്ന 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ദുക്റാനയുടെ ക്രമം പെങ്കീസായില്‍ ചേര്‍ത്തിരിക്കുന്നു. (പെങ്കീസ, വാല്യം 3, 
യൂലിയോസു്‌ പ്രസ്സ്‌, പാമ്പാക്കുട, 1963) (അതിലെ ഗീതഭാഗങ്ങളിലെ കന്തമേറ്റതിനെക്കുറിച്ചുള്ള പരാമര്‍ 
ശങ്ങള്‍ മൂലത്തിലുള്ളതു തന്നെയോ?) ഡിസമ്പര്‍ പെരുന്നാള്‍ അന്ത്യോഖ്യന്‍ സഭയ്ക്കില്ല. ആ സഭ പേര്‍ഷ്യന്‍ 
സഭയുടെ കിഴിലായിരുന്നെന്നോ പേര്‍ഷ്യന്‍ സ്വാധീനത്തില്‍ ജൂലൈ 3 ആചരിച്ചുവെന്നോ പറയാമോ? 


പൌരസ്ത്യ സഭകളുടെ നേരിട്ടുള്ള അറിവിലും പാരമ്പര്യത്തിലും ഉള്ള വസ്തുത തെറ്റാണെന്നു സ്ഥാപി 
ക്കുവാന്‍ എണ്ണത്തില്‍ കൂടുതലുള്ള പടിഞ്ഞാറന്‍ രേഖകള്‍ ആശ്രയിക്കുകയാണ്‌ ചെയ്തു കാണുന്നതു്‌. കത്തോ 
ലിക്കാ എന്‍സൈക്ലോപീഡിയ (വാല്യം14 പേ.101) ഡിസമ്പര്‍ 21 നെ സംബന്ധിച്ചു്‌ "ലത്തീന്‍ സഭയില്‍ 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ഓര്‍മ്മ” എന്നേ പറയുന്നുള്ളൂ. 


പടിഞ്ഞാറന്‍ സഭയ്ക്കു തുല്യം പൌരാണികതയുള്ള ഗ്രീക്കു സഭ മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ഓര്‍മ്മ 
ആചരിക്കുന്നതു' ഒക്ടോബര്‍ 6 ന്‌ ആണ്‌. അതാണ്‌ യഥാര്‍ത്ഥചരമദിനം എന്നു വാദിക്കുവാന്‍ ആളില്ലാ 
ത്തത്‌” അവരിവിടെ ആധിപതൃത്തിനു വരാതിരുന്നതിനാലും അവരുടെ രേഖകള്‍ എണ്ണത്തില്‍ കുറവായതി 
നാലും ആയിരിക്കണം! 


മലങ്കരസഭയില്‍ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയില്‍ മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ചരമദിനം സംബന്ധി 
ച്ചുള്ള ചരിത്രാന്വേഷണങ്ങളും നടപടികളും ശരിയായ ദിശയില്‍ ആയിരുന്നില്ല. സ്വന്തപിതാവിന്റെ മരണ 
വാര്‍ഷികദിനം സംബന്ധിച്ചു്‌ തങ്ങളുടെ പാരമ്പര്യത്തിലുപരി കേട്ടറിവു മാത്രമുള്ളവരുടെ ശബ്ദത്തിന്‌ വില 
കല്വിക്കുന്നതു എത്ര കഷ്ടം! സത്യമറിയുവാന്‍ ഇവിടെയുണ്ടായിരുന്ന പൌരാണിക ആരാധനക്രമങ്ങളും രേഖ 
കളും പാരമ്പര്യങ്ങളും പരിശോധിക്കുകയാണ്‌ വേണ്ടതു. പഞ്ചാംഗങ്ങള്‍ മാറിമറിയുകയും ദേശങ്ങള്‍ കടന്നു 
പോകുകയും ചെയ്തപ്പോള്‍ പിശകുകള്‍ വന്നിട്ടുണ്ടാകാം. മര്‍ത്തോമ്മാ മറ്റ ദേശക്കാര്‍ക്ക്‌ ശ്ലീഹരില്‍ ഒരുവന്‍ 
മാത്രമാണ്‌. ശ്ലീഹായുടെ പ്രവര്‍ത്തനമണ്ഡലവും മറ്റും അവര്‍ക്ക്‌ തര്‍ക്കവിഷയമാണ്‌. എന്നാല്‍ നമുക്ക്‌ ശ്ലീഹാ 
നമ്മെ ക്രിസ്തുവില്‍ ജനിപ്പിച്ചു ഈ മണ്ണില്‍ അലിഞ്ഞുചേര്‍ന്ന പിതാവാണ്‌. 


കേരളീയ ആചാരപ്രകാരം മരിച്ചവരുടെ ആണ്ടുശ്രാദ്ധം പ്രധാന ചടങ്ങാണ്‌. ഈ സഭ ആചരിച്ചുവന്ന 
കര്‍ക്കടകം 3 അതുകൊണ്ടുതന്നെ മരണദിനത്തിന്റെ സുപ്രധാന തെളിവാണ്‌. അപ്രകാരമൊരു തീയതി സഭാ 


നേതൃത്വം ഭേദപ്പെടുത്തിയാല്‍ നടപ്പാകുക വിഷമമാണെന്നു കണ്ടുകഴിഞ്ഞു. പഴയ കലണ്ടര്‍ മാറ്റി പുതുതു സ്വീക 
രിച്ചിട്ടും ഇന്നും ചില പള്ളികളിലെ ചില പെരുന്നാളുകള്‍ പഴയ കണക്കില്‍ തന്നെ പോകുന്നതു യാഥാര്‍ഥ്യ 
മാണല്ലോ. (പഞ്ചാംഗങ്ങള്‍ മാറിമാറി വന്നപ്പോള്‍ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസം വന്നുപോയിട്ടുണ്ടു. 
ദ്രാവിഡക്കണക്ക്‌, സുറിയാനിക്കണക്ക്‌, കൊല്ലവര്‍ഷക്കണക്ക്‌, ഇംഗ്ലീഷ്യകണക്ക്‌ എന്നീ മാറ്റങ്ങളിലൂടെയാണ്്‌ 
ഇന്ന്‌ ജൂലൈ 3 ല്‍ വന്നു നില്ലന്നതു) 


വിവിധ സഭകളുടെ പെരുന്നാള്‍ പട്ടികകളും പഞ്ചാംഗങ്ങളും പരിശോധിച്ചാല്‍ ആഗ.22 ശ്ലീഹായുടെ 
അസ്ഥിസംസ്ലാരം, സെപ്റ്റ.10 ശ്ലീഹായുടെ അസ്ഥിയുടെ സ്ഥലംമാറ്റം, ഒക്ക. ശ്ലീഹായുടെ ഓര്‍മ്മ (ഗ്രീക്ക്‌) 
നവ.21 മലങ്കരപ്രവേശം, ഡിസ.18 കുന്തമേറ്റതു്‌, 21. രക്തസാക്ഷിത്വം (ലത്തീന്‍) എന്നീ പെരുന്നാളുകളും, 
പുതുഞായറാഴ്ച, ഓഗ.22, 23, 24, സെപ്റ്റ.1 7 തുടങ്ങിയ തീയതികളിലും മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പെരുന്നാ 
ളുകള്‍ കാണാം. വിവിധ പ്രദേശങ്ങളിലെ സഭകളും റീത്തുകളും പല തീയതികളില്‍ പെരുന്നാളുകള്‍ കൊണ്ടാ 
ടന്നു. പ്രത്യേക സംഭവങ്ങള്‍ അനുസ്മൂരിച്ചുള്ളതം, ശരിയായ വാര്‍ത്താവിനിമയ സൌകര്യക്കുറവിനാല്‍ തെറ്റു 
ധാരണ മൂലം തുടങ്ങിവച്ചു പിന്തുടര്‍ന്നു പോരുന്നതും എല്ലാം ഇവയില്‍ പെടും. 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയിലെ പള്ളികളില്‍ ഡിസമ്പര്‍ പെരുന്നാള്‍ ആഘോഷി 
ക്ഷവാന്‍ പ്രചാരണവും ശ്രമവും തുടങ്ങിയത്‌ 1952 ലെ മാര്‍ത്തോമ്മാ ജൂബിലിയാഘോഷത്തോടനുബന്ധി 
ച്ചാണ്ര്‌. നല്ല ഉദാഹരണം മുളന്തുരുത്തി പള്ളിയിലെ ജൂബിലിപ്പെരുന്നാളാണു്‌. 


ഓര്‍ത്തഡോക്സ്‌ സഭാകലണ്ടര്‍ പരിഷ്ടരണം സംബന്ധിച്ചു്‌ ഫാ. ടി.പോള്‍ വറുഗീസു (പൌലോസു മാര്‍ 
ഗ്രീഗോറിയോസ്‌ മെത്രാപ്പോലീത്ത) പറഞ്ഞിട്ടുണ്ടു്‌. 1115 0000 21൧ നലയബ്ബിം ൩൦ ഉദ്ധവ്‌ ൨൦ ൨൩൦00൦ 
സ്ധഡ്പട ലിഷ ന൦ അമ്ല്ലെട(വ്‌ ധന വ്‌ 1.0, ഫലി. സബ 
ന്ധടന്നമടടനഠ1ളല ലേ ലി! ൯൦ 0൩000 ൩ 2൦ ടണദ്മ... 


... 10 00൦00 ൩൧0൦ ടാബ്ഖ്ഠ്ബ്൩ന൦യേവിസ്വേം സ്ന പണ ട൦ണബട ടേടബ്ഥല 
൨൧ ൫൦ ൨൩൦000 സ്ധ൦നടെ ഥാ ൧൦ ലട വ്‌ ൨൦ ൩ )ട5ബെ ൧70൦ കഷഫഠ ൨൦ 070000 (0 
2/0 ല്ഠന്ണട ൨9 ൭ത്ലി നേട ഫാവടല്ധഖി” 0111 ഗലത൦ടം, ലല വ്‌ 1:പല ൭ ചി 
ടി 10 0൦ 0൬൦000 സ്ധ൦ടെ, 0.2,4) 


ദുക്റാനയുടെ തീയതി സംബന്ധിച്ചും ഇതേ ആശയമാണ്‌ പരിഗണിക്കേണ്ടത്‌. 


കേരളത്തില്‍ വിവിധ വിഭാഗം ക്രൈസ്തവ സഭകള്‍ വ്യതൃസ്ത തീയതികളില്‍ സഭാസ്ഥാപകന്റെ 
ഓര്‍മ്മ നടത്തുന്നതു അഭികാമ്യമല്ലല്ലോ. 1972 മുതല്‍ കത്തോലിക്കാസഭയിലെ ലത്തീന്‍ വിഭാഗവും ഡിസമ്പര്‍ 
41 വിട്ടിട്ട്‌ ജൂലൈ 3 ചരമദിനമായി ആചരിക്കുവാന്‍ തീരുമാനമായി. അവരുടെ സുറിയാനിവിഭാഗം നമ്മെ 
പ്പോലെ ജൂലൈ 3 തന്നെ ആചരിക്കുന്നവരാണ്‌. ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയും കഴിഞ്ഞ കാലത്ത്‌ 
നാം പിന്തുടര്‍ന്നുവന്ന രീതി ഉപേക്ഷിക്കാതിരിക്കുന്നതാണ്ട്‌ ഭംഗി. ഉപേക്ഷിക്കുന്നെങ്കില്‍ ഒരു നല്ല പാരമ്പര്യം 
കളഞ്ഞുകുളിച്ചതിന്‌ വരും തലമുറ നമ്മെ പഴിക്കുമെന്നതിന്്‌ സംശയമില്ല. 


(കണ്ടനാട്‌ ഭദ്രാസന പഞ്ചരജതജുൂബിലി സൂരണിക (വൈഖരി 2003) യിലും കുന്നംകുളം ഇടവകപ 
ത്രിക 2004 സെപ്റ്റമ്പര്‍ മുതല്‍ 2005 ജനുവരി വരെ ലക്കങ്ങളില്‍ ഖണ്ഡശ്മയായും പ്രസിദ്ധീകരിച്ചതിന്റെ 
പരിഷ്ടരിച്ച രൂപമാണിത്‌) 


